77 


( 13 ) 


നമ്പർ എ2-2326 / 2021 . 

2021 ഫെബ്രുവരി 16 . 
കുന്ന ആ നാട് താലൂക്കിൽ മഴു വ ന്നൂർ വില്ലേജിൽ 
നെല്ലാട് കരയിൽ കരയപ്പുറത്ത് വീട്ടിൽ വിജയൻ , കെ . ആർ . 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
വിലാ സിനി സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
14-7-2017 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ 
അ വ കാ ശിക ളായി താഴെ പറ യു ന്ന വർ മാത്ര മാ ണു ള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


( 15 ) 
നമ്പർ എ2-2494 / 2021 . 

2021 ഫെബ്രുവരി 16 . 
കുന്ന ആ നാട് താലൂക്കിൽ ഐരാപുരം വില്ലേജിൽ 
എ രാ പു രം കര യിൽ 

ചെല്ലി ശ്ശേ രി ക്കാട്ടിൽ വീട്ടിൽ 
നട രാ ജൻ , സി . ജി . ( ന ട രാ ജൻ ചെല്ലി ശ്ശേ രി ക്കാട്ടിൽ 
ഗോ പാ ല ൻ ) എന്ന യാൾ മരിച്ചു പോ യെന്നും വിവിധ 
ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെ 
ട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ രതി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 3-12-2020 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


49 


1 


46 


22 


2 


21 


3 


17 


3 3 


3 


16 


മാതാവ് 


81 


വിലാസിനി 

ഭാര്യ 
2 അശ്വതി വിജയൻ 

മകൾ 
ഗൌരി വിജയൻ 

ഭവാനി 
മേൽ പറഞ്ഞവരാണ് 

പരേതന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പര സ്യ പ്പെ ടുത്തി 30 ദി വ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


രതി 

ഭാര്യ 
അമൽരാജ് , സി . എൻ . 

മകൻ 
ആർച്ച് രാജ് , സി . എൻ . മകൾ 
മൽ പറഞ്ഞ വ രാ ണ് 

പരേതന്റെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പര സ്യ പ്പെ ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കുന്നത്തുനാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


THRISSUR DISTRICT 


Kodungallur Taluk 


( 14 ) 
നമ്പർ എ2-2327 / 2021 . 

2021 ഫെബ്രുവരി 16 . 
കുന്നത്തു നാട് താലൂക്കിൽ പെരുമ്പാവൂർ വില്ലേജിൽ 
കാഞ്ഞി ര ക്കാട് കര യിൽ അമ്പാ ടൻ വീട്ടിൽ കൊച്ചുണ്ണി 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ 
എ . കെ . ദിലീപ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജോഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
16-11-2015 -ാം തീയതി മര ണ മ ട ഞ്ഞിട്ടു ള്ള താ ണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


പരസ്യം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


( 1 ) 
നമ്പർ എ4-8869 / 2020 . 

2021 ഫെബ്രുവരി 12 . 
കൊടുങ്ങല്ലൂർ താലൂക്ക് , പുല്ലൂറ്റ് വില്ലേജ് , വാൽത്തറ 
വാസു ഭാര്യ രാധ 4-3-2020 - ൽ മരണമടഞ്ഞു . പരേതയുടെ 
മകൾ സജിനി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതയുടെ അവകാശികൾ 
എന്ന് കാണു ന്നു . അപ്രകാരം അവകാശികളെ ചേർത്ത് 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗ സറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയം കഴിഞ്ഞും 
തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


1 


75 


ഭാര്യ 
മകൾ 


2 


55 


3 


മകൻ 


51 


പാത്തുക്കുട്ടി 
സുബൈദ 
അലിയാർ 
ബഷീർ , എ . കെ . 
ദിലീപ് , എ . കെ . 
ജാസ്മിൻ 


4 


49 


3 3 


5 


47 


6 


മകൾ 


45 


7 


ഷാജി . 


മകൻ 


43 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


ശാന്തിനി സുബൻ 


മകൾ 


60 


2 


ഷലജ 


55 


33 


മൽ പറഞ്ഞ വ രാ ണ് 

പരേതന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പര സ്യ പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


3 


സജിനി 


48 


3 3 


4 


സിനി 


41 


( പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . ) 


Gaz . No. 21 / 2021 / DTP ( CLR - Supplement ) . 


247 


78 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


മത്തല് 


1 


മകൻ 


70 


രാമനാഥൻ 
രാജലക്ഷ്മി 


2 


മകൾ 


67 


3 


66 


4 


മകൻ 


65 


( 2 ) 
നമ്പർ എ4-1293 / 2021 . 

2021 ഫെബ്രുവരി 12 . 
കൊടു ങ്ങ ളൂർ താ ലൂ ക്ക് , 

വില്ലേ ജ് 
പഴുക്കുന്നത്ത് വാസു മകൻ ഷാജൻ , പി . വി . 4-11-2019 - ൽ 
മരണമടഞ്ഞു . പരേതന്റെ ഭാര്യ വസന്തകുമാരി , വി . എസ് . ഒരു 
അ ന ത രാ വ കാശ സർട്ടി ഫിക്ക റ്റിനു വേണ്ടി സമർപ്പിച്ച് 
അപേക്ഷ യി മേൽ അന്വേ ഷണം നട ത്തി യ തിൽ താഴെ 
പറയു ന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്ന് 
കാണുന്നു . അപ്രകാരം അവകാശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവ സ ത്തി നകം രേഖാ മൂലം 

ആ ക്ഷേപം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . നിശ്ചിത സമയം കഴിഞ്ഞും 
തപാൽ മാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


5 


മകൾ 


62 


6 


ഭാരതി 
ഷൺമുഖൻ 
വിജയലക്ഷ്മി 
ശിവാനന്ദൻ 
പ്രമദാസ് 
സുരേഷ് ബാബു 
ജയലക്ഷ്മി 


മകൻ 


60 


7 


58 


33 


8 


55 


3 


9 


മകൾ 


54 


10 


അജിത 


48 


3 3 


11 


അനിത 


47 


33 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


53 


വസന്തകുമാരി , വി . എസ് . 
ഇന്ദു പി . ഷാജൻ 
സൂര്യ പി . ഷാജൻ 


ഭാര്യ 
മകൾ 


2 


28 


3 


25 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


( 3 ) 


( പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 

( 5 ) 
നമ്പർ എ4-1100 / 2021 . 

2021 ഫെബ്രുവരി 9 . 
കൊടു ങ്ങല്ലൂർ താലൂക്ക് , ലോക മ ലേ ശ്വരം വില്ലേജ് , 
കളരിക്കൽ രാമൻ മകൻ ഭാസ്കരൻ 4-12-1993 - ൽ മരണമടഞ്ഞു . 
പരേതന്റെ ഭാര്യ പ്രേമലത ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനു 
വേണ്ടി സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്ന് 
കാണുന്നു . അപ്രകാരം അവകാശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക 
ആക്ഷേപങ്ങൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
ക്രമ പേര് 

പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


നമ്പർ എ4-818 / 2021 . 


2021 ഫെബ്രുവരി 12 . 


അ ന ന്ത രാ വ കാ ശ 


ബന്ധം 


കൊടു ങ്ങ ളൂ ർ താ ലൂ ക്ക് , എറി യാട് വില്ലേ ജ് 
കൊല്ലി യിൽ കുഞ്ഞിമുഹമ്മദ് മകൻ അബ്ദുൾ ഷുക്കൂർ 
കൊല്ലിയിൽ കുഞ്ഞിമുഹമ്മദ് 18 -11-2020 - ൽ മരണമടഞ്ഞു . 
പരേ തന്റെ ഭാ ര്യ 

റ ഹീ മ 

ഒരു 
സർട്ടി ഫിക്കറ്റിനുവേണ്ടി സമർപ്പിച്ച് അപേക്ഷ യി മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ അവകാശികൾ എന്ന് കാണുന്നു . അപ്രകാരം 
അവ കാശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


1 


62 


പമലത് 
അനൂപ് 
അനീഷ് 


ഭാര്യ 
മകൻ 


2 


38 


3 


35 


33 


1 


51 


2 


17 


3 


13 


റഹീമ 

ഭാര്യ 
കദീജ തനിം 

മകൾ 
മുഹമ്മദ് അദിനാൻ 

മകൻ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 

( 4 ) 
നമ്പർ എ4-1035 / 2021 . 

2021 ഫെബ്രുവരി 9 . 
കൊടു ങ്ങ ളൂർ താലൂക്ക് , കെ പ മം ഗലം വില്ലേജ് , 
കണ്ണം പ റ മ്പിൽ അപ്പു മകൻ കുഞ്ഞാപ്പു 18 - 6 - 1990 -ൽ 
മരണമടഞ്ഞു . പരേതന്റെ മകൻ പ്രേമദാസ് ഒരു അനന്തരാവകാശ 
സർട്ടി ഫി ക്ക റ്റിനു വേണ്ടി സമർപ്പിച്ച അപേ ക്ഷ യി മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേ തന്റെ അവകാശികൾ എന്ന് കാണുന്നു . അപ്രകാരം 
അവ കാ ശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 

( 6 ) 
നമ്പർ എ4-1189 / 2021 . 

2021 ഫെബ്രുവരി 9 . 
കൊടുങ്ങല്ലൂർ താലൂക്ക് , മേത്തല വില്ലേജ് , കുറ്റിപറമ്പിൽ 
കുട്ടപ്പൻ മകൻ ശശി , കെ . കെ . 21-7-2017 - ൽ മരണമടഞ്ഞു . 
പരേതന്റെ മകൾ ശശികല ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനു 
വേണ്ടി സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്ന് 
കാണുന്നു . അപ്രകാരം അവകാശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് 
നൽകു ന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവ സ ത്തി നകം രേഖാ മൂലം 

ആക്ഷേപം 
ബോധി പ്പിക്കേ ണ്ട താ ണ് . നിശ്ചിത സമയം കഴിഞ്ഞും 
തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


1 


മകൻ 


45 


ഷാബു , കെ . എസ് . 
ശശികല 


2 


മകൾ 


44 


( പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കൊടുങ്ങല്ലൂർ . 

തഹശീൽദാർ . 


248 


Salim A 


Digitally signed by Salim A 
Date : 2021.07.12 19:16:27 
+ 05'30 ' 


